Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


V 
GOVERIZATION 


TERALAY 


VMENT OF 


न्याव व 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


25th August 2009 
2009 ആഗസ്റ്റ്25 
3rd Bhadra 1931 
1931 ഭാദം 3 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 24 


നമ്പർ 


PART III 


Education Department 


ലേലപ്പരസ്യം 


നമ്പർ എ3- 1020 / 2008. 

2009 ആഗസ്റ്റ് 1. 
സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മേഖലാ ഓഫീസിന് 
കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് മലാപ്പറമ്പി 
ലുള്ള വനിതാ പോളിടെക്നിക്ക് വാർഡൻ ( പ്രിൻസിപ്പാൾ) 
ക്വാർട്ടേഴ്സിനു വടക്കു വശത്തുള്ള സ്ഥലത്തു നിൽക്കുന്ന 
താഴെ പറയുന്ന വൃക്ഷങ്ങൾ 26 - 8 - 2009 -ാം തീയതി പകൽ 
11 മണിക്ക് ക്വാർട്ടേഴ്സ് പരിസരത്തുവച്ച് പരസ്യമായി ലേലം 
ചെയ്തു വിൽക്കുന്നതാണ്. 
ക്രമ നമ്പർ - ഇനം 

എണ്ണം 
മാവ് 


ലേല സ്ഥലത്തുതന്നെ അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ്. 
ലേലം സ്ഥിര പ്പെ ടു ത്തി യ താ യുള്ള അറിയിപ്പ് ഇ 
ആഫീസിൽനിന്നും ലഭിച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്നുതന്നെ 
ലേലം കൊണ്ടയാൾ സ്വന്തം ചിലവിൽ വൃക്ഷങ്ങൾ മുറിച്ചു 
നീക്കം ചെയ്യേണ്ടതാണ്. വൃക്ഷങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ 
സ്ഥലത്തു നിൽക്കുന്ന കെട്ടിടത്തിനോ മറ്റു വൃക്ഷങ്ങൾക്കോ 
കേടുപാടുകൾ സംഭവിക്കരുത്. ഏതെങ്കിലും വിധത്തിലുള്ള 
നാശ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് ലേലം 
കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും. ഉചിതമായ നഷ്ടപരിഹാരം 
വ്യക്തിയിൽ നിന്നും ഈടാക്കു ന്ന താ ണ് . സർക്കാർ ലേ 
നിബന്ധനകൾ ഇതിനും ബാധകമാണ്. ഇത് ലംഘിക്കുക 
യാണെങ്കിൽ ടിയാന്റെ നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച 
മൊത്തം തുക സർക്കാ രിന് മുതൽ കൂട്ടു ന്ന താ ണ് . ടി 
വൃക്ഷങ്ങൾ പുനർലേലം നടത്തുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രവർത്തി 
ദിവ സ ങ്ങ ളിൽ കോഴിക്കോട് വനിതാ പോളി ടെക്നിക്ക് 
പ്രിൻസിപ്പാളിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം മാറ്റിവയ്ക്കാനും 
അസ്ഥിരപ്പെടുത്താനും റദ്ദാക്കാനുമുള്ള പൂർണ്ണ അധികാരം 
ജോയിന്റ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
- ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവർത്തി ദിവസത്തിൽ ലേലം നടത്തുന്നതാണ്. 


മഹാഗണി 
തെങ്ങ് 
കണിക്കൊന്ന 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 
സ്ഥല ത്ത് നിശ്ചിത സമയത്തുതന്നെ ഹാജ രാ കേ ണ്ടതും 
നിരതദ്രവ്യമായി 1000 രൂപ കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പരാജയപ്പെടുന്നവർക്ക് ലേലം കഴിഞ്ഞയുടൻ അവർ അടച്ച 
നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് വിളിക്കുന്ന വ്യക്തിക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുക വില്പന നികുതിയായ 
12 .5 %, വനം വികസന നികുതി 5 % എന്നിവ മുഴുവനുമായി 


സാങ്കേതിക വിദ്യാഭ്യാസ മേഖലാ 
കാര്യാലയം, വികാസ് ബിൽഡിംഗ്, 
ലിങ്ക് റോഡ്, കോഴിക്കോട്- 2. 


- ( ഒപ്പ്) 
-- ജോയിന്റ് ഡയറക്ടർ. 


Gaz . No . 34 /2009/DTP (Education ). 


